67 


THRISSUR DISTRICT 


Talappilly Taluk 


Kodungallur Taluk 


പരസ്യം 


( 1 ) 


പരസ്യം 


നമ്പർ ബി7-8475 / 2020 . 


2021 ജൂലൈ 8 . 


( 1 ) 


നമ്പർ എ4-4128 / 2021 . 


2021 ജൂലൈ 7 . 


തലപ്പിള്ളി താലൂക്കിൽ കാഞ്ഞിരക്കോട് വില്ലേ ജിൽ 
ചെങ്കോട്ട വീട്ടിൽ കമലം എന്ന വർ മരിച്ചു പോയെന്നും 
ടിയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ ഭർ ത്താവ് പ്രകാശ് , എം . ആർ . സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ ബന്ധപ്പെട്ട വില്ലേജ് ആഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 1-2-2017 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ് പേര് 

മരണപ്പെട്ടവരുമായുള്ള വയസ് 
നമ്പർ 


ബം 


1 


49 


കൊടു ങ്ങ ളൂർ താ ലൂ ക്ക് , പെരി ഞ്ഞനം വില്ലേ ജ് , 
പരപ്പത്ത് പറ മ്പിൽ പരീ ത് കുഞ്ഞി ഭാര്യ ഫാത്തിമ ബീവി 
12-1-2016 - ൽ മരണമടഞ്ഞു . പരേതയുടെ മകൻ സിദ്ദിഖ് , പി . പി . 
അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
അവകാശികളെന്ന് കാണുന്നു . അപ്രകാരം അവകാശികളെ 
ചേർത്ത് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാ മൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ട താണ് . നിശ്ചിത 
സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
യൂസഫ് 

മകൻ 
സിദ്ദിഖ് , പി . പി . 
സീനത്ത് , പി . പി . 

മകൾ 
( പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


2 


78 


പ്രകാശ് , എം . ആർ . ഭർത്താവ് 
താണി 

മാതാവ് 
മേൽപ്പറഞ്ഞ വരാണ് പരേതയുടെ അവകാശികളെന്നു 
ള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെങ്കിലും ആക്ഷേ പമുണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തലപ്പിള്ളി തഹശീൽദാർ മുമ്പാകെ ഹാജരാ 
കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


55 


2 


53 


3 3 


3 


50 


( 2 ) 


നമ്പർ ബി7-4154 / 2021 . 


2021 ജൂലെ 9 . 


( 2 ) 
നമ്പർ എ4-4410 / 2021 . 

2021 ജൂലൈ 7 . 
കൊടു അ ല്ലൂർ താ ലൂ ക്ക് , കെ പി മം ഗലം വില്ലേ ജ് , 
പള്ളിപറമ്പിൽ അബ്ദുള്ള മകൻ മൊയ്തീൻ 24-5-2010 - ൽ 
മരണമട ഞ്ഞു . പരേ തന്റെ ഭാര്യ ബീവാത്തുമ്മ അവകാശ 
സർട്ടി ഫിക്കറ്റിനു വേണ്ടി സമർപ്പിച്ച അപേക്ഷ യി മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
അവകാശികളെന്ന് കാണുന്നു . അപ്രകാരം അവകാശികളെ 
ചേർത്ത് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാ മൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത 

കഴിഞ്ഞും തപാൽ മാർഗ്ഗ മായും ആക്ഷേ പ ങ്ങ ൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


തലപ്പിള്ളി താലൂക്കിൽ ചിറ്റണ്ട് വില്ലേജിൽ കണ്ണമ്പാറ 
തെക്കേ മഠം വീട്ടിൽ രുഗ്മണി എന്നിവർ മരിച്ചുപോയെന്നും 
ടിയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേത്യു ടെ സഹോ ദരി സരാ ജിനി 

സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൾ 28-1-2020 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതയുടെ അവകാശിയായി താഴെ പറയുന്ന ഒരാളാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


മരണപ്പെട്ടവരുമായുള്ള 


വയസ് 


ബം 


സരോജിനി 


സഹോദരി 


73 


സ മ യ 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശിയെന്നുള്ളതിന് 
അ നന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 

കൊടു ക്കു ന്ന തിൽ 
ആർക്കെ ങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തലപ്പിള്ളി തഹശീൽ ദാർ 

മു മ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി 

കഴിഞ്ഞാ 

തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


ബീവാത്തുമ്മ 


ഭാര്യ 


79 


2 


മൊയ്തീൻ അക്ബർ 


മകൻ 


61 


3 


( 3 ) 


മകൾ 


മെമൂന് ഹംസ 


58 


നമ്പർ ബി7-5070 / 2021 . 


4 


2021 ജൂലൈ 8 . 


കുൽസു അബ്ദുൾ റഷീദ് 


56 


>> 


5 


നസീർ , പി . എം . 


മകൻ 


56 


6 


ജബ്ബാർ , പി . എം . 


52 


3 3 


7 


റഫീക് , പി . എം . 


47 


33 


തല പ്പിള്ളി താലൂക്കിൽ പങ്കുളം 

വില്ലേ ജിൽ 
വെള്ളാ ത്തു പറമ്പിൽ വീട്ടിൽ ബാബു രാ ജ് , വി . എസ് . 
എന്നയാൾ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
സുനി മോൾ സമർപ്പിച്ച അപേക്ഷയിൻ മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
10-5-2021 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


താലൂക്കാഫീസ് , 
കൊടുങ്ങല്ലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


441 


68 


പേര് 


വയസ് 


കമ 
നമ്പർ 


മരണപ്പെട്ട ആളുമായുള്ള 

ബന്ധം 


പേര് 


പരേതനുമായുള്ള വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


നാരായണി 


മാതാവ് 


67 


1 


70 


ഭാര്യ 
മകൾ 


2 


35 


2 . 


48 


ശാന്തകുമാരി , കെ . പി . 
ഗീത 
സുരേഷ്കുമാർ , ടി . 
സത്യകുമാർ , ടി . 


3 


4 


3 


മകൻ 


47 


4 


3 


45 


3 


9 


മേൽപ്പറഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ് . 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


സുനിമോൾ , ഒ . 

ഭാര്യ 
ഇഷാനിയ , വി . ബി . 

മകൾ 
ഇവാനിയ , ബി . വി . 
മേൽപ്പറഞ്ഞ വ രാണ് പരേതന്റെ അവകാശികളെന്നു 
ള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ട ങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തലപ്പിള്ളി തഹശീൽദാർ മുമ്പാകെ ഹാജരാ 
കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 4 ) 
നമ്പർ ബി7-3669 / 2021 . 

2021 ജൂലൈ 8 . 
തല പ്പിളളി താലൂ ക്കിൽ കുമ ര നെ ല്ലൂർ വില്ലേ ജിൽ 
വാലിപറമ്പിൽ വീട്ടിൽ പാറുകുട്ടി എന്നവർ മരിച്ചുപോയെന്നും 
ടിയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ മകൾ ശാരദ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 12-2-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


( 2 ) 


നമ്പർ ഇ1-3401 / 2021 . 


2021 ജൂലൈ 1 . 


മലപ്പുറം ജില്ലയിൽ ഏറനാട് താലൂക്കിൽ ഊർങ്ങാട്ടിരി 
വില്ലേജിൽ മൈത പി . ഒ . , മാങ്ങോടമ്മൽ വീട്ടിൽ താമസിച്ചി 
രുന്ന ആമിന , കെ . എന്നവർ 17-12-2016 -ാം തീയതി മരണപ്പെട്ടി 
രിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശിയെ സ്ഥാപിച്ചു കിട്ടുന്ന 
തി നു വേണ്ടി ടിയാളുടെ മകൻ അബ്ദുൾ ഗഫൂർ , പി . 
എന്നയാൾ ഈ ഓഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാ 
വകാശിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


കമ 


പേര് 


മരണപ്പെട്ട ആളുമായുള്ള 


വയസ് 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


ബന്ധം 


1 


ശാരദ 


മകൾ 


55 


അബ്ദുൾ ഗഫൂർ , പി . 


മകൻ 


42 


2 


അംബിക 


49 


3 


3 


രവീന്ദ്രൻ 


മകൻ 


63 


മേൽപ്പറഞ്ഞ വാരാണ് പരേതയുടെ അവകാശികളെന്നു 
ള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേ പമുണ്ട ങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തലപ്പിള്ളി തഹശീൽദാർ മുമ്പാകെ ഹാജരാ 
കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞയാളെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ് . 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 

( 3 ) 
നമ്പർ ഇ2-4726 / 2020 . 

2021 ജൂലൈ 7 . 
മലപ്പുറം ജില്ലയിൽ ഏറനാട് താലൂക്കിൽ വെട്ടിക്കാട്ടിരി 
വില്ലേജിൽ പാണ്ടിക്കാട് പി . ഒ . , കണക്കൻ തൊടിക വീട്ടിൽ 
താമ സിച്ചിരുന്ന ആയിഷ എന്ന വർ 1-5-2020 -ാം തീയതി 
മരണപ്പെട്ടിരിക്കു ന്നു . ടിയാളുടെ അനന്ത രാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി ടിയാളുടെ മകൻ ഉമ്മർ 
എന്നയാൾ ഈ ഓഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്ന വരെ അനന്തരാ 
വകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 
കമ് പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 


താലൂക്കാഫീസ് , 
തലപ്പിള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


MALAPPURAM DISTRICT 


Ernad Taluk 


പരസ്യം 


ബന്ധം 


1 


സനബ 


മകൾ 


63 


2 


62 


33 


3 


റുഖിയ , കെ . 
ഉമ്മുകുൽസു 
ഉമ്മർ 


59 


( 1 ) 
നമ്പർ 21-3400 / 2021 . 

2021 ജൂലൈ 1 . 
മലപ്പുറം ജില്ലയിൽ ഏറനാട് താലൂക്കിൽ മഞ്ചേരി വില്ലേജിൽ 
അരുകിഴായ പി . ഒ . , ഗീതാനിലയം വീട്ടിൽ താമസിച്ചിരുന്ന 
ടി . ചന്ദ്രശേഖരൻ എന്നയാൾ 17-7-2019 -ാം തീയതി മരണപ്പെട്ടി 
രിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു കിട്ടുന്ന 
തിനുവേണ്ടി ടിയാന്റെ ഭാര്യ ശാന്തകുമാരി , കെ . പി . എന്നവർ 
ഈ ഓഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


9 3 


4 


മകൻ 


58 


5 


ഖദീജ 


മകൾ 


55 


6 


റംലത്ത് , കെ . 


53 


3 3 


7 


ഹസ്സൻ കണക്കൻ തൊടിയിൽ 


മകൻ 


48 


442 


Salim A. 


A 


Digitally signed by Salim A 
Date : 2021.09.25 14:49:08 
+ 05'30 ' 


